Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/12 -14 


GOVERN 


ം 


ക 


ാള സർ 


ക്കാർ. 


ERALA 


VIVENT OF 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


10th July 2012 
2012 ജൂലൈ 10 
19th Ashadha 1934 
1934 ആഷാഢം 19 


നമ്പർ 


PART III 
Health Services Department 


ദർഘാസ് പരസ്യം 
നമ്പർ ബി - 392 / 2011. 

- 2012 ജൂൺ 22 . 
പാലക്കാട് ജില്ലയിൽ നെന്മാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ 
ത്തിലെ നഴ്സ് ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിലെ കടപുഴകിവീണ് 
ഒരു തേക്കുമരം വിൽപ്പന നട ത്തു ന്ന തി നായി മത്സര 
സ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

മരത്തിന്റെ വിശദവിവരം 
Species — Teak 
Timber Volume— 0 .706 Cu . m . 


3. നിരതദ്രവ്യം 350 നെന്മാറ സാമൂഹ്യ ആരോഗ്യകേന്ദ്രം 
-- സൂപ്രണ്ടിന്റെ പേരിൽ ഡി. ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 
നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ മുന്നറിയിപ്പില്ലാതെ 

നിരസിക്കുന്നതാണ്. 
4. നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്ന ദർഘാസുകൾ 
- 28- 7 -2012 ഉച്ചയ്ക്ക് 2 .30 മണിക്ക് അപ്പോൾ സന്നിഹിതരായി 
രി ക്കുന്ന ടെണ്ടർ സമർപ്പിച്ച വ രു ടെയോ അ വ രുടെ 
പതി നിധി ക ളുടെയോ സാന്നിദ്ധ്യ ത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 
5 . അടങ്കൽ തുക - 35,000. 
6. യാതൊരു കാര ണവും കാണിക്കാതെ ഏതെങ്കിലും 
ദർഘാസുകൾ ഒന്നായോ മുഴുവനായോ നിരസിക്കുവാനുള്ള 
അധികാരം സാമൂഹ്യ ആരോഗ്യകേന്ദ്രം സൂപ ണ്ടിൽ 

നിക്ഷിപ്തമാണ്. 
7. ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ സർക്കാർ വ്യവസ്ഥകളും 
- ഇതിനും ബാധകമായിരിക്കും. 
8. ഏറ്റവും കൂടുതൽ തുക രേഖപ്പെടുത്തിയ ദർഘാസ് 
സമർപ്പിച്ചവർ ടി തുകയ്ക്ക് പുറമെ വിൽപ്പന നികുതിയും 

ഫോറസ്റ്റ് ഡിപ്പാർട്ടുമെന്റ് ടാക്സം ഒടുക്കേണ്ടതാണ്. 
9 . കൂടുതൽ വിവരങ്ങൾക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം 
- ഓഫീസിൽ പ്രവൃത്തി സമയത്ത് ബന്ധപ്പെടേണ്ടതാണ്. 
സാമൂഹ്യ ആരോഗ്യകേന്ദ്രം, 

( ഒപ്പ്) 
നെന്മാറ , 

സൂപ്രണ്ട്. 


നിബന്ധനകൾ 


1. ദർഘാസ് ഫോറങ്ങൾ 26 - 7 - 2012 - ന് രാവിലെ 10 മണി 
മുതൽ 28 - 7 - 2012 -ാം തീയതി 12 മണിവരെ ഫോറത്തിന്റെ 
വില - 4 00 + വാറ്റ് + 1 % സെസ്സ് ഓഫീസിൽ അടച്ച് 
വാങ്ങേ ണ്ട താ ണ് . ആ യ തിന്റെ വില യാതൊരു 

കാരണവശാലും തിരികെ നൽകുന്നതല്ല. 
2. പൂരിപ്പിച്ച ദർഘാ സു കൾ 28 - 7 - 2012 ശനി യാഴ്ച്ച 
2 മണിക്കുള്ളിൽ സൂപ്രണ്ട്, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, 
നെന്മാറ എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറിനുള്ളിൽ 
ലഭിക്കേണ്ടതാണ്. 


